കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N )/634/2012 -14 


/ 


1 


COVERNS 


കര 


ാർ 


രള സർക് 
VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 25 
25th November 2014 

1190 വൃശ്ചികം 9 
9th Vrischikam 1190 
1936 ആഗ്രഹായനം 4 
4th Agrahayana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Ayurveda Medical Education Department 


ദർഘാസ് പരസ്യം 


കൂടുതൽ മണി ഓർഡർ ആയിഅയയ്ക്കേണ്ടതാകുന്നു . 
ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകൾ 
ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന തീയതി മുതൽ ഒരു 
വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ 
പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില 3, 675 
( 3, 500 + VAT 175) , ഡപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
വില - 1,838 . 


- [ നമ്പർ 32 /2014 -15) 
നമ്പർ S1- 8075/ 14/ AVC. 

2014 ഒക്ടോബർ 27 . 
തിരുവനന്തപുരം ഗവ . ആയുർ വേദ കോളേജിനു 
കീഴിലുള്ള ആശു പത്രികളിലേക്ക് 2014 - 15 വർഷത്തേക്ക് 
ആ വശ്യമായ കെ മിക്ക ലു കൾ, റീയേ ജന്റു കൾ, മറ്റ് 
ലാബ് എ റ്റ ങ്ങ ൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് 
തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . കെമിക്കലുകളുടെ പാക്ക് സൈസും, ബാന്റ് 
പേരും ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

അടങ്കൽ തുക - 23,00,000. 
ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവ. ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് കവറിന് പുറത്ത് “ തിരുവനന്തപുരം 
ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രികളിലേക്ക് 
ആവശ്യമായ കെമിക്കലുകൾ, റീയേ ജന്റുകൾ, മറ്റ് ലാബ് 
ഐറ്റങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ 
എന്ന് രേഖപ്പെടുത്തി 3 - 12 - 2014 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ 
സമർപ്പിക്കാവുന്നതാണ്. 3 - 12 - 2014 ഉച്ചയ്ക്കുശേഷം 3 .30 
മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്ന 
തായിരിക്കും. യാതൊരു കാരണവശാലും ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് 
ഫോറങ്ങളുടെ വിൽപ്പന 2-12 - 2014 ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ഫോറങ്ങൾ തപാൽ മാർഗ്ഗം 
ആവശ്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയേക്കാൾ 50 


-- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം രേഖപ്പെടുത്തിയ 
തുകയുടെ 1 % തുക നിരതദ്രവ്യമായി തിരുവനന്തപുരം 
ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത 
ഡിമാന്റ് ഡാഫ് റ്റും 100 - ന്റെ കേരള സംസ്ഥാന 
മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രിലിമിനറി എഗ്രി 
മെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വയ്ക്കാനോ ഉള്ള 
അ ധി കാരം തിരു വ ന ന്ത പുരം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ 3- 12 - 2014 - ന് സർക്കാർ അവധി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
കോളേജ് ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


[ No. 32/ 2014 - 15) 
No . S1- 8075/ 2014/ AVC. 

27th October 2014. 
Sealed competitive tenders are invited for the 
“ Supply of Chemicals, Reagents and other Lab items 
as per the list appended herewith for the hospitals of 
Government Ayurveda College, Thiruvananthapuram for 
the year 2014 - 15 and upto 31- 12 - 2015 . Brand name and 
Packsize should be mentioned in the tender. 


ചെയ്യാൻ 
-12- 2014 ഉച് തപാൽ മാർഗം 60 കൂടു 


- ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ 
വിൽപ്പന 3 - 12- 2014 ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് അവസാനി 
ക്കുന്നതാണ്. ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയേക്കാൾ 50 കൂടുതൽ മണി 
ഓർഡർ ആയി അ യ യ് ക്കേണ്ടതാകുന്നു . ദർ ഘാസിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകൾ ദർഘാസ് 
അംഗീകരിച്ച് നൽകുന്ന തീയതി മുതൽ ഒരു വർഷം 
വരെയുള്ള കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ 
പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില - 3, 675 
( 3,500 + VAT - 175 ) ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
വില - 1, 838. 


Estimate Cost - 23, 00,000. 

Tenders should be superscribed “ Supply of 
Chemicals , Reagents and other Lab items” for the Hospitals 
of Government Ayurveda College , Thiruvananthapuram 
for the year 2014 - 15 addressed to the Principal, 
Government Ayurveda College , Thiruvananthapuram . The 
last date of the receipt of tenders will be at 3 p . m . on 
3 - 12 - 2014 . The late tenders will not be accepted . The 
tenders will be opened at 3. 30 p . m . on 3 - 12 - 2014 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender forms should be 
accompanied by cash remittance of " 3 , 675 ( Cost of 
tender form 3 ,500 + VAT 175) which is the price fixed 
for a form and which is not refundable under any 
circumstances. Tender forms are not transferable . Sale of 
tender forms will be closed at 3 p . m . on 2 - 12 - 2014 . Cheque , 
Postal Orders etc. will not be accepted towards the cost of 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of ` 50 by money order to 
cover postal charges. Duplicate tender forms, if required 
will be issued at 1,838. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറ ത്തിനോ ടൊപ്പം 
രേഖപ്പെടുത്തിയ തുകയുടെ 1 % തുക നിരതദ്രവ്യമായി 
തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റും - 100 - ന്റെ കേരള 
സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രിലിമിനറി 
എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വ യ് ക്കാനോ ഉള്ള 
അ ധികാരം തിരു വ ന ന്ത പുരം ആയുർവേദ കോളേജ് 
പിൻ സിപ്പാളിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ 4- 12 - 2014 - ന് സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാ ണെ ങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
കോളേജ് ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


Intending tenderers should submit an amount of 1 % 
of the quote amount as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College, Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth 100 . The rate 
quoted shall remain firm for acceptance till one year from 
the date of acceptance . The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone/ cancel 
the tender. If Government have declared 3 - 12 - 2014 as a 
public holiday, the tender will be opened at the same time 
on next working day . Further details can be had from the 
office during office time. 


- (2) 


| [ നമ്പർ 34/ 2014 -15) 
നമ്പർ S1 -8182/14/ AVC. 

- 2014 ഒക്ടോബർ 28. 
-- തിരുവനന്തപുരം ഗവ . ആയുർ വേദ കോളേജിനു 
കീഴിലുള്ള ആശു പത്രികളിലേക്ക് 2014 - 15 വർഷത്തേക്ക് 
30 - 11- 2015 വരെ ആവശ്യമായ സർജിക്കൽ സാധ ന ങ്ങൾ 
റണ്ണിംഗ് കോൺട്രാക്ട് പ്രകാരം വിതരണം ചെയ്യുന്നതിന് 
തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


- [ No. 34/2014-15) 
No. S1- 8182/ 2014/ AVC. 

- 28th October 2014. 
Sealed competitive tenders are invited for the 
“ Supply of Surgical items to Government Ayurveda 
College Hospitals” on running contract for the year 
2014-15 and upto 30 -11 - 2015 . 

Estimate Cost - 23, 00,000. 

Tenders should be superscribed “ Supply of Surgical 
Items for the Hospital of Government Ayurveda College , 
Thiruvananthapuram for the year 2014 - 15 ” addressed to 
the Principal, Government Ayurveda College , 
Thiruvananthapuram . The last date of the receipt of 
tenders will be at 3 p . m . on 4 - 12 - 2014 . The late tenders 
will not be accepted . The tenders will be opened at 
3 .30 p . m . on 4 - 12 -2014 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers may on application to the 
Principal , Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender forms should be 
accompanied by cash remittance of 3 ,675 (Cost of 
tender form 3 ,500 + VAT 175) which is the price fixed 
for a form and which is not refundable under any 
circumstances . Tender forms are not transferable. Sale of 
tender forms will be closed at 3 p . m . on 3 - 12 - 2014 . Cheque , 
Postal Orders etc . will not be accepted towards the cost of 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of 50 by money order to 
cover postal charges. Duplicate tender forms, if required 
will be issued at 1 , 838. 


- അടങ്കൽ തുക - 23,00 ,000. 

ഓരോ ദ ർ ഘാ സുകളും ആയുർ വേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് കവറിന് പുറത്ത് “ തിരുവനന്തപുരം 
ഗവൺമെന്റ് ആയുർവേദ കോളേജിനു കീഴിലുള്ള ആശുപ്രതി 
ക ളി ലേക്ക് ആവശ്യമായ സർ ജി ക്കൽ സാ ധ ന ങ്ങ ൾ 
വിതരണംചെയ്യുന്നതിനുള്ള ടെൻഡർ എന്ന് രേഖപ്പെടുത്തി 
4 - 12 - 2014 - ന് ഉച്ചയ്ക്കുശേഷം 3 മണി വരെ സമർപ്പിക്കാവു 
ന്നതാണ്. 4 - 12 - 2014 ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് 


[ No. 33/ 2014- 15) 


No. S1- 8191/ 2014/ AVC. 


28th October 2014. 


Intending tenderers should submit an amount of 1 % 
of the quote amount as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College , Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth ` 100 . The rate 
quoted shall remain firm for acceptance till one year from 
the date of acceptance . The Principal, Ayurveda College , 
Thiruvananthapuram will have powers to postpone /cancel 
the tender. If Government have declared 4 - 12 - 2014 as a 
public holiday , the tender will be opened at the same time 
on next working day. Further details can be had from the 
office during office time. 


Sealed competitive tenders are invited for the 
“ Supply of Cleaning Materials to Government Ayurveda 
College Hospitals” on running contract for the year 
2014 - 15 and upto 3 - 11 - 2015 . 


- [ നമ്പർ 33 / 2014 - 15) 
നമ്പർ S1 - 8191 /14/ AVC. 

2014 ഒക്ടോബർ 28. 
തിരുവനന്തപുരം ഗവ. ആയുർ വേദ കോളേ ജിനു 
കീഴിലുള്ള ആശുപത്രികളിലേക്ക് ആവശ്യമായ ശുചീകരണ 
സാധനങ്ങൾ റണ്ണിംഗ് കോൺട്രാക്ട് പ്രകാരം വിതരണം 
ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊ ള്ളു ന്നു . ടെണ്ടർ കാലാ വധി 30 - 11 - 2015 
വരെയായിരിക്കും. 

അടങ്കൽ തുക - 10 ,80 ,000 . 


Estimated Cost - 10, 80,000. 

Tenders should be superscribed “ Supply of Cleaning 
Materials for the Hospitals of Government Ayurveda 
College , Thiruvananthapuram for the year 2014- 15 
addressed to the Principal, Government Ayurveda 
College, Thiruvananthapuram . The last date of the receipt 
of tenders will be at 3 p . m . on 5 - 12 - 2014. The late 
tenders will not be accepted . The tenders will be opened 
at 3 . 30 p . m . on 5- 12 -2014 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. 


Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted. Application for the tender forms should be 
accompanied by cash remittance of 1,785 (Cost of 
tender form ` 1,700 + VAT ` 85) which is the price fixed for 
a form and which is not refundable under any 
circumstances. Tender forms are not transferable. Sale of 
tender forms will be closed at 3 p . m . on 4 - 12 -2014 . Cheque, 
Postal Orders etc . will not be accepted towards the cost of 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of 50 by money order to 
cover postal charges . Duplicate tender forms, if required 
will be issued at 893 . 


ഓരോ ദർ ഘാ സുകളും ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് കവറിന് പുറത്ത് “ തിരുവനന്തപുരം 
ഗവൺമെന്റ് ആയുർവേദ കോളേജിന് കീഴിലുള്ള ആശുപ്രതി 
ക ളി ലേക്ക് ആവശ്യമായ ശുചീ ക ര ണ സാധ ന ങ്ങ ൾ 
വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ എന്ന് രേഖപ്പെടുത്തി 
5 - 12 - 2014 - ന് ഉച്ചയ്ക്കുശേഷം 3 മണി വരെ സമർപ്പിക്കാ 
വുന്നതാണ്. 5 - 12 - 2014 ഉച്ചയ്ക്ക് ശേഷം 3 . 30 മണിക്ക് 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ 
വിൽപ്പന 4 - 12 - 2014 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ഫോറങ്ങൾ തപാൽ മാർഗ്ഗം 
ആവശ്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയേക്കാൾ 50 
കൂടുതൽ മണി ഓർഡർ ആയി അയയ്ക്കേണ്ടതാകുന്നു . 
ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകൾ 
ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന തീയതി മുതൽ ഒരു 
വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ മാറ്റം വരുത്താൻ 
പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില - 1,785 
( 1,700 + VAT 85 ) ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
വില 893 . 

പൂ രി പ്പിച്ച ദർഘാസ് ഫോറ ത്തിനോ ടൊപ്പം 
രേഖപ്പെടുത്തിയ തുകയുടെ 1 % തുക നിരതദ്രവ്യമായി 
തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എടുത്ത ഡിമാന്റ് ഡാഫ്റ്റും - 100 - ന്റെ കേരള 
സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രിലിമിനറി 
എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വ യ് ക്കാനോ ഉള്ള 
അ ധികാരം തിരു വ ന അ പു രം ആയുർവേദ കോളേജ് 
പിൻസിപ്പാളിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ 5- 12 -2014 - ന് സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാ ണെ ങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
കോളേജ് ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


- Intending tenderers should submit an amount of 1 % 
of the quoted amount as Earnest Money Deposit by 
Demand Draft in favour of the Principal , Government 
Ayurveda College, Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth 100 . The rate 
quoted shall remain firm for acceptance till one year from 
the date of acceptance . The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone/ cancel 
the tender. If Government have declared 5 - 12 - 2014 as a 
public holiday , the tender will be opened at the same time 
on next working day . Further details can be had from the 
office during office time. 


Office of the Principal, 
Government Ayurveda College , 
Thiruvananthapuram . 


( Sd .) 
Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ സി1/ 3576 / 2014 / ജി. എ . വി. സി . 


2014 ഒക്ടോബർ 24. 


Cost of tender form (Non - refundable ) ( Inclusive 
of Taxes ): 

Original — ` 420. 
Duplicate — \ 210 . 


- ത്യപ്പൂ ണിത്തുറ ഗവൺമെന്റ് ആയുർവ്വേദ കോളേജ് 
ആശു പത്രിയിലെ എക്സ്റേ യൂണിറ്റിലേയ്ക്ക് എക്സ 
ഫിലിമുകൾ 8 " x10 " = 800 എണ്ണം, 10 " x12 " = 1350 എണ്ണം, 
12 "x15 " = 850 എണ്ണം വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ 
നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽ ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


50 will be charged extra towards the postage of the 
tender form has to be sent by post. 

Date and time for sale of tender form — 31 - 10 - 2014 to 
29 - 11 - 2014 10 .30 a . m . to 2 p . m . 


ദർഘാസ് നമ്പർ - 13/ 2014- 2015. 


14 - 2015 . 


ഉദ്ദേശ വില 


1.33 ലക്ഷം. 


Last date and time for receipt of tender — 2 -12 - 2014 , 
2 p . m . 

Date and time for opening of tender - 2 - 12 - 2014, 
3 p . m . 

Date upto which the rates to be firm 
31 - 3 - 2015. 


ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 

അസ്സൽ - 420. 
ഡ്യൂപ്ലിക്കേറ്റ്- 210. 


ദർ ഘാ സ് ഫോറങ്ങൾ വിൽക്കുന്ന തീയ തിയും 
സമയവും - 31- 10 - 2014 മുതൽ 29 - 11 - 2014 വരെ രാവിലെ 
10 . 30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ. 


Intending tenderers may on application to the 
Principal, Government Ayurveda College, Tripunithura 
obtain the requisite tender forms against cash . The 
tender form is not transferable . Cheques , Postage Stamps 
etc. will not be accepted towards the cost of forms nor 
will be forms be sent by V . P .P . 


ദർഘാ സ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും - 2 - 12 - 2014, 2 മണിവരെ. 


ദർ ഘാ സ് തുറക്കുന്ന തീയ തിയും സമ യ വും 
2 - 12 - 2014, 3 മണി. 

31 -3 - 2015 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ടതാണ്. 


Govt. Ayurveda College, 
Tripunithura. 


| ( Sd .) 
Principal . 


- ദർഘാ സ് ഫോറങ്ങൾ തപാലിൽ ലഭി ക്കു ന്ന തിന് 
ഫോറത്തിന്റെ വിലയ്ക്കു പുറമെ - 50 കൂടുതൽ അടയ്ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകരിക്കുന്നതല്ല. ഫോറം 
വി . പി . പി. വഴി അയയ്ക്കുന്നതല്ല . 


ദർഘാസ് നീട്ടിവെയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്ത മാ യി രിക്കുന്നതാണ്. സർക്കാർ വകുപ്പുകളിൽ 
നില വിലുള്ള എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി സമ യ ങ്ങ ളിൽ കോളേജ് ആഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


No. C1/3576/2014. 

| 24th October 2014. 
Sealed tenders are invited for the supply of X - ray 
film to the X - ray unit of Government Ayurveda College 
Hospital, Tripunithura. No. of X -ray film are 8 "x10 " = 800 
Nos., 10 " x12 " = 1350 Nos., 12 " x15 " = 850 Nos. 

The tenders should be superscribed “ Tender for the 
supply of X - ray film to the X -ray unit of Ayurveda 
College Hospital addressed to the Principal, Government 
Ayurveda College, Tripunithura . 

Tender No. - 13/2014-15. 
P. A . C . - 1,33, 000. 


